Ropiater No , T , 10 . 


Registered No , T. M. 889 


THE 


TRAVANCORE 
GOVERNMENT GAZETTE 

EXTRAORDINARY. 


PUBLISHED BY AUTHORITY 


TRIVANDRUM , THURSDAY,, .28TH MITHUNAM 1115. 


IITH JULY 1940 . 


Finance Department. 
No F1 4556 . 

NOTIFICATION . 
In exercise of the powers conferred by sub -rule ( 2) of Rule 94 of the Detence of 
Traincore Rules, the Government of His Highness the Mabaraja are pleased to order 
that persons in Travancore who are the owners of any securities in respect of which 
the pincipal, interest or dividends are payable in the currency of the United States of 
Amerig or in respect of which the owner bas an option to require the payment of princi 
pal, intrest or dividends in the currency of the United States of Americ & shall, before 
the expiation of one month from the date of this Order, make a return to the Reserve 
Bank of ndia (on a form which may be obtained from any office of the Reserve Bank of 
India or rom any person authorised by the Reserve Bank of India to deal in foreign 
exchange) giving the following particulars with respect to those securities , that is to 
say, 

(a ) the full name and address of the owner by whom or on whose bebalf 

the return is made , 
a description of the security in full including particulars as to whether 

it is a bearer bond , registered or inscribed stock , etc., 
(a the nominal amount of the security , 
(d ) Whether the gecurity is free or encumbered and if the latter , full details 

bf the nature of the encumbrance including the amoopt of loan or 
advance , if any , which has been taken against the security and the 
currency in which and the paine and address of person from whom it 
hal beep taken , 


2 


THE TRAVANCORE GOVERNMENT GAZETTE EXTRAORDINARY 


(e ) the place in which and the name of the person with whom the security 

is deposited , 
(1) the full name and address of the person for whose account the security 

is held (if other than the owner making the return ). 
ഏതു സെകറിററികൾ സംബന്ധിച്ച മുതലൊ പലിശയൊ ആദായവീതമൊ അ 
മേരിക്കയിലെ യുനൈറ്റഡ് സ്റ്റേററ് സിൽ പ്രചാരത്തിലിരിക്കുന്ന നാണയമായി കൊടു 
ക്കാനുള്ളതായിരിക്കുന്നുവോ, അല്ലെങ്കിൽ ഏതു സെക്യറിററികൾ സംബന്ധിച്ചു മുതലാ 
പലിശയൊ, ആദായ വീതമൊ അമേരിക്കയിലെയുനൈറ്റഡ് സ്റ്റേററ് സിൽ പ്രചാരത്തി 
ലിരിക്കുന്ന നാണയമായി കൊടുക്കുന്നതിനു ആവശ്യപ്പെടാൻ ഉടമസ്ഥൻ ഇച്ഛാവകാശ 
മുണ്ടോ ആ സെക്യൂരിറ്റികളുടെ ഉടമസ്ഥരായി തിരുവിതാംകൂറിലുള്ള എല്ലാ ആളുകളും 
ഈ ഉത്തരവിൻറ തീയതിമുതൽ ഒരുമാസം കഴിയുന്നതിനുമുമ്പ്യൂ , ആ സെഷറിററികൾ 
സംബന്ധിച്ചു താഴെ പറയുന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടു( ഇൻഡ്യാ റിസർവ് ബാങ്കി 

ൻ ഏതെങ്കിലും ആഫീസിൽനിന്നൊ വിഭശീയ കൈമാററവ്യാപാരം ചെയ്യുന്നതിനു 
ഇൻഡ്യാ റിസർവ്വ് ബാങ്ക് അധികാരപ്പെടുത്തിയിട്ടുള്ളഏതെങ്കിലും ആളിൽനിന്നോലഭി 
ക്കാവുന്ന ഒരു ഫാറത്തിൽ) ഇൻഡ്യാ റിസർവ് ബാങ്കിലേക്കു ഒരു റിട്ടേൺ അയക്കണമെ 
സ് തിരുവിതാംകൂർ പരിരക്ഷണവട്ടങ്ങളിലെ ൻ ർ –ംചട്ടം ( a )-ാം ഉപചട്ടത്താൽ " കൾക 
പ്പെട്ടിരിക്കുന്ന അധികാരങ്ങൾ വിനിയോഗിച്ചു ഗവണ്മെൻറുത്തരവു ചെയ്തിരിക്കുന്നു:-- 

ഏതൊരു ഉടമസ്ഥനെ ഏതൊരു ഉടമസ്ഥനു വേണ്ടിയൊ റിട്ടേൺ അയ 
ച്ചിരിക്കുന്നുവൊ അയാളുടെ പൂർണ്ണമായ പേരും മേൽവിലാസവും, 

( ബി ) അതു ഒരു ബെയറർ ബാൺഡാണൊ അതല്ല ഇൻസ്ക്രൈബ്ഡ് സ്ററാ 
ക്കാണോ ഇത്യാദി വിവരങ്ങൾ ഉൾപ്പടെ സെകറിററിയുടെ പൂർണ്ണമായ ഒരു വിവ 
രണം; 

( സി ) സെകറിററിയുടെ നാമമാത്രമായ തുക, 

( ഡി ) സെകറിററി ബാല്യതയില്ലാത്തതൊ ഉള്ള തൊ എന്നുംഉള്ളതാണെങ്കിൽ 
സെക്യൂരിറ്റിക്കെതിരായി വല്ലവാഴ്ചയൊമുൻകൂറൊ എടുത്തിട്ടുണ്ടെങ്കിൽ അതും, വായ്പ 
യൊ മുൻകൂറൊ ഏതൊരു നാണയമായിട്ടാണു വാങ്ങിയതെന്നുള്ള വിവരവും അതുകൊ 
ത്തളിൻ . പേരും മേൽവിലാസവും ഉൾപ്പെടെ ബാദ്ധ്യതയുടെ സ്വഭാവത്തി 
പൂർണ്ണ 

വിം 

വരങ്ങൾ, 
( ഇ ) സെക്ടറിററി നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലവും ആ യുടെ പക്കൽ നിക്ഷേപി 
ച്ചിരിക്കുന്നുവോ ആ ആളിൻറ പേരും, 
. (എഫ്) റിട്ടേൺ അയക്കുന്ന ആൾ ഉടമസ്ഥനല്ലാത്ത പക്ഷം സകറിററി ത 
ടെ വകക്കു കൈവശം വച്ചിരിക്കുന്നുവോ ആ ആളിൻറെ പൂർണ്ണമായ പേരും മേയിലാ 


( എ 


സവും, 


Huzur Cutcherry , 
Trivandrum , 11th July 1940 . 


(.By order ) 


$ . SUNDARARAJAN , 
Financial Secretary to Goyrnment. 


; 


TRIVANDRUM ; PRINTED AND PTBLISHED BY THE SÚPERINTENDENT, CAVERNMENT & FRESS 1940 


